Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No . oglamo 
KL / TV (N )/ 12/2009-2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LIV 
mejo 54 


14th April 2009 
| 2009 8 : 30 14 
24th Chaithra 1931 
1931 002 /mo 24 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Technical Education Department 

SHORT TENDER NOTICE 
No. 02-806 /2009 . 

9th March 2009 
Sealed tenders are invited for the supply of 
A3 Lazer Printer for Government College of 
Eugineering , Kannur . 

The tender should be superscribed “ Tender No . 
D2- 806 /2009" and addressed to the Principal, 
Government College of Engineering , P . O . 
Parassinikadavu , Kannur-670 563 . Last date of receipt 
of tender is on 20 - 5 -2009 al 4 p . m . and the tenders 
will be opened at 11 a m on 21- 5 - 2009 in the 
presence of such of the tenderers or their authorised 
representatives who may be present at that time. 
Late fel ders will not be accepted . Approximate 
Cost is Rs. 50 , 000 ard EMD is 1 % of the quoted 
value , 


Intending tendercrs may on application to the 
Principal, Government College of Engineering , 
P . 0 . Parassinikadavu , Kannur-670 563, obtain 
the requisite tender forms on which tenders should be 
submitted . Application for the tender forms should 
be accompanied by a cash remittance of 
Rs. 169 which is the price fixed for a form /set of 
forms and which is not refundable under 
circumstances . The tender forms are not transferable . 
Sale of tender forms will be closed at 3p. m . 
on 21- 5 - 2009. Cheques, Postage Stamps, D . D . , 
I. P . O . etc . will not be accepted towards the cost 
of forms, nor will the forms be sent by V . P . P . 
Duplicate tender forms, if required will be issued at 
Rs. 113 per copy . 


Those who want tender form by post should 
sent an additional amount of Rs. 27 towards the 
Postal charges . 


കണ്ണൂർ ഗവൺമെന്റ്എഞ്ചിനീയറിംഗ് കോളേജിലെ 
ഇലക്ട്രിക്കൽ ആന്റ് ഇലക്ട്രോണിക്സ് 
വിഭാഗത്തിലെ എഞ്ചിനീയറിംഗ് ലാബിലേക്ക് 
ആവശ്യമായ എഃ സ സ ലേസർ ( പിനാൽ വിതരണം 
ചെയ്യുന്നതിന് മുദ്രണം ചെയ്ത ദർഘാസികൾ 
ക്ഷണിച്ചുകൊളളുന്നു . ഉ8°ദേശ വില 50 , 000 രൂപയാണ്. 
ക്വാട്ടം ചെയ്യുന്ന തുകയുടെ 1 % നിരതദ്രവ്യം 
അയക്കണം. 

മുണം ചെയ്ത ദർഘാസുകൾ ( പ്രിൻസിപ്പാൾ , 
ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, കണ്ണൂർ 
670 563 എന്ന വിലാസത്തിൽ 20- 5 -2009 - ന് 
വൈകുംന്നാം 4 മണിക്ക് മുൻപായി ലഭിക്കേണ്ടതാണ്. 
നിശ്ചിത സമയത്തിനും തീയതിയ്ക്കുമകം ലഭിക്കുന്ന 
മുദ്രണം ചെയ്ത ദർഘാസുകൾ 21 - 5 - 2009- ന 
രാവിലെ 11 മണിക്ക് ഹാജരായിട്ടുള്ള അംഗീകാ 
(പ്രതിനിധികളുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

ദർഘാസ് ഫോറങ്ങൾ ആവശ്യമുള്ള വ്യക്തികൾ 
സ്ഥാപനങ്ങൾ ( പ്രിൻസിപ്പാൾ , ഗവൺമെൻറ് 
എഞ്ചിനീയറിംഗ് കോളേജ്, കണ്ണൂർ- 670 563 എന്ന 
വിലാസത്തിൽ 169 രൂപ അടച്ച് അപേക്ഷിച്ചാൽ 
ദർഘാസം ഫോറങ്ങൾ ലഭിക്കുന്നതാണ്. തനിപ്പകർപ്പ് 
ആവശ്യമുളളവർ 113 രൂപ അടച്ച് കൈപ്പറാവുന്ന 
താണ്. ദർഘാസ് ഫോറത്തിന്റെ വില ചെക്ക്, 

ഡി , ഡി ., പോസ്റ ജ് സ്ററാമ്പ്, ഐ . പി . ഒ , എന്നിവ 
മുഖന അടയ ക്കാവുന്നതല്ല . പി , പി . പി . അനുവദ 
നീയമല്ല . ദർഘാസ് ഫോറങ്ങൾ 20 - 5- 2009 ന് 
ഉച്ചയ്ക്കുശേഷം 3 മണിവരെ പണമടച്ച് കൈപ്പറ്റാ 
വുന്നതാണ്. 

SPECIFICATION 
Item - A3-Laser Printer 
A3 size paper . 
250 paper capacity cassette with optional. 
Paper feeder of 500 sheets . 
Automatic image refinement technology . 
Network connectivity option with USE 
2 high speed . 
CAPT with Hi-scoa technology. 

All in one catridge for less maintenance. 
Govt. College of Engineering , 

( Sd .) 
Kannur . 

Principal . 


